Regn . No. KERBIL /2012 / 45073 
dated 5 -9 - 2012 with RNI 

Reg . No. 03 ). MMIG 
KL / TV (N )/634 / 2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേര 


og 


09 Tucos 
NMENT OF 


KERALA 


8 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


1 . 


5th November 2013 
2013 Molomio 5 


THIRUVANANTHAPURAM , TUESDAY 


No. 


Queijo 2. 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


14th Karthika 1935 
1935 Do @ moldo 14 


PART III 
Stores Purchase 


Port Department 
TENDER NOTICES 


(1) 


No. B1- 1403/2013/HSW . 

7th October 2013. 
Sealed and competitive tenders are invited for the 
Supply of Two Dinghies without Outboard Engine by the 
undersigned for and on behalf of the Governor of Kerala . 

Tender No . and date — No. B1- 1403 /2013/HSW ., 
7 - 10 - 2013 

Description Supply of Two Dinghies (6m * 2m x 1m ) 
Quantity - Two Numbers . 
PAC — * 3. 12 lakh ( 1.56 Lakh each) 
E .M .D . — 1% of the PAC . 
Cost of tender form : 

Original 700 + VAT (5 % ). 

Duplicate 400 + VAT (5 % ). 
Last Date and time of tender — 8 -11 - 2013 upto 1 p . m . 

Detailed specification is available with the office on all 
working days and along with the tender form . 


The equipment should be guaranteed for one year 
from the date of supply . A security deposit of 5 % shall 
be retained with Government for one year and the entire 
maintenance shall be attended by the accepted tenderer(s ) 
free of cost during the above period . 

The Dinghies should be delivered within thirty days 
after receiving the order at the place specified by the 
Chief Hydrographer , Hydrographic Survey wing , 
Thiruvananthapuram . 

The contractor should enclose documents with full 
details pertaining to the supply of the same to any 
Government/Semi-Government Organizations/Public Sector 
Undertakings along with the tender form . The amount 
quoted will be inclusive of all taxes and the firm period for 
the supply of the equipment must be for 6 months. 

The technical and the financial bids are to be 
submitted separately and the processing of the tenders 
will be based on this . 


ദർഘാസ് പമാ ണ ത്തിന്റെ വില രൊക്കം പണ മായി 
അപേക്ഷയോടൊപ്പം അടച്ചിരിക്കണം. ചീഫ് ഹൈഡാ 
ഗ്രാഫറുടെ പേർക്കുള്ളതും തിരുവനന്തപുരത്ത് മാറാവുന്നതുമായി 
ക്വാട്ട് ചെയ്ത തുകയുടെ ഒരു ശതമാനം ഡിമാന്റ് ഡ്രാഫ്റ്റായി 
നിരതദ്രവ്യവും ? 100 - ന്റെ മുദ്രപത്രത്തിലുള്ള പ്രാഥമിക കരാറും 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യവും 
കരാറും ഇല്ലാത്ത ദർഘാ സു കൾ നിര സിക്കുന്ന താ ണ്. 
ആറുമാസത്തേക്ക് ടെണ്ടർ ഓഫർ സ്ഥിരമായിരിക്കുന്നതാണ്. 


Tenders should be superscribed “ Tender for the Two 
Dinghies ” with the No. and date and must be addressed 
to the Chief Hydrographer, Hydrographic Survey Wing, 
Thiruvananthapuram -695 001, so as to reach on or before 
8- 11- 2013 up to 1 p . im . 

Late tenders will not be accepted . The tenders will be 
opened at 3 p .m . on the same day in the presence of 
such tenderers or their representatives who are present at 
that time. 

The tenderer should submit Earnest Money Deposit 
as per rule along with the tender in the form of a crossed 
DD in favour of the Chief Hydrographer, Hydrographic 
Survey Wing, payable at Thiruvananthapuram . 

Intending tenderers may obtain the requisite tender 
form on application to the undersigned . Application for 
the tender form should be accompanied by a cash 
remittance (not refundable) of the cost of the tender form 
(DD /Cheques not acceptable ). Sale of tender form will be 
closed at 12 noon on 8 - 11 - 2013. The tender forms are not 
transferable . Those who want to get the tender form by 
post should also enclose a self -addressed envelop bearing 
postage stamp of 50 well in advance. 

The tenderers should enclose a Preliminary 
Agreement in Kerala Stamp Paper worth * 100 and the 
required EMD for each tender . The tender without 
preliminary agreement and EMD will be rejected outright. 
The final acceptance of the tender rests entirely with the 
Government, who reserves the right to accept or reject any 
or all tenders received without assigning any reason 
thereof. All other conditions prevailing in Government 
Department are binding to this tender also . 


ദർഘാസ് ഫോറങ്ങളും മറ്റ് വിവരങ്ങളും തിരുവനന്തപുരത്ത് 
തമ്പാനൂരുള്ള ചീഫ് ഹൈഡാഗ്രാഫറുടെ ആഫീസിൽ 
കിട്ടുന്നതും 8 -11-2013 -ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള 
എല്ലാ പ്രവൃത്തിദിവസങ്ങളിലും ഫോറത്തിന്റെ വില രൊക്കം 

- പണമായി ( ഡി. ഡി., ചെക്ക് സ്വീകാര്യമല്ല ) അടച്ച് ( മ 
ടക്കി കൊടുക്കുന്നതല്ല) രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്ന 
താണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറാവുന്നതല്ല. ദർഘാസ് 
ഫോറം തപാലിൽ ആവശ്യമുള്ളവർ സ്വന്തം വിലാസം എഴുതി 


യ 


? 50 - ന്റെ സ്റ്റാമ്പ് ഒട്ടിച്ചതുമായ കവർ അപേക്ഷയോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

- കരാറുകാരൻ ഇതേ ഉപകരണം ഏതെങ്കിലും സർക്കാർ / 
അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകി 
യിട്ടു ണ്ടെ ങ്കിൽ പ്രസ്തുത വിവരങ്ങൾ ദർഘാസ് പ്രമാ ണ 
ത്തോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

ടെണ്ടർ സ്ഥിരപ്പെടുത്തി ലഭിക്കുന്ന കരാറുകാരൻ മേൽ 
ഉപകരണം 30 ദിവസത്തിനകം വിതരണം ചെയ്യേണ്ടതും 
ഒരു വർഷം ഉത്തരവാദം നൽകേണ്ടതുമാണ്. കൂടാതെ ടെണ്ടർ 
തുകയുടെ 5 % ജാമ്യനിക്ഷേപമായി നൽകേണ്ടതും ഉത്തരവാദ 
കാലഘട്ടത്തിലുണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ സൗജന്യമായി 
തീർത്തു തരേ ണ്ട തുമാ ണ് . മേൽ ഉപ ക രണം ചീഫ് 

ഹഡാ ഗാ ഫർ പറയുന്ന സ്ഥലത്ത് വിത രണം 
ചെയ്യേണ്ടതാണ്. 

- ദർഘാസിന്റെ അംഗീകാരം സർക്കാർ തീരുമാനങ്ങൾക്ക് 
വിധേയമായിരിക്കുന്നതും ഏത് ദർഘാസും അംഗീകരിക്കു 
ന്നതിനോ നിരസിക്കുന്നതിനോ താഴെ ഒപ്പിട്ടിരിക്കുന്ന ആൾക്ക് 
പൂർണ്ണ അധികാരം ഉള്ള തു മാ യി രിക്കും. ഈ വകുപ്പിൽ 
- നില നിൽക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
ബാധകമാണ്. 


-- കേരള ഗവർണ്ണർക്കു വേണ്ടി തിരു വ ന ന്ത പുരം 
ഹൈഡോഗ്രാഫിക് സർവെ വിഭാഗം ചീഫ് ഹൈഡോഗ്രാഫർ 
അദ്ദേഹത്തിന്റെ ആഫീസിൽ 8- 11- 2013, 1 മണി വരെ താഴെ 
പറയുന്ന പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
മുദ്രവച്ച കവറുകളിൽ മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. നിശ്ചിത തീയതിക്കുശേഷം ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ അന്നേദിവസം 
3 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെയോ അവർ അധികാര 
പ്പെ ടു ത്തിയ പതി നി ധി ക ളു ടെയോ സാന്നിദ്ധ്യ ത്തിൽ 
തുറക്കുന്നതാണ്. 

പ്രവൃത്തിയുടെ പേര് രണ്ട് Dinghy കളുടെ വിതരണം. 


No. B1- 2135/ 2013 / HSW. 

3rd October 2013. 
Sealed and competitive tenders are invited for the 
supply of a Differential Global Positioning System (DGPS ) 
by the undersigned for and on behalf of the Governor of 
Kerala. 


അടങ്കൽ തുക - 3.12 ലക്ഷം. 


Tender No . - B1- 2135/ 2013 / HSW dated 3 -10 - 2013 . 


നിരതദ്രവ്യം - അടങ്കൽ തുകയുടെ 1 %. 
ദർഘാസ് പ്രമാണത്തിന്റെ വില : 

അസ്സൽ - 700 + മൂ . വ . നി . @ 5 %. 

പകർപ്പ് -7 400 + മൂ . വ . നി . @ 5 %. 
- പ്രവൃത്തിയുടെ കാലാവധി- പ്രവൃത്തിയുടെഉത്തരവ് കിട്ടി 
കഴിഞ്ഞ് 30 ദിവസം. 


Description — Supply of 100 or above channel 
Differential Global Positioning System (DGPS ) with external 
antenna — 1 No. 

PAC — * 20 lakh . 
E .M .D . — 1 % of the PAC . 


Cost of tender form : 


Original 7 3,000 + VAT ( 5 %). 
Duplicate X 1,500 + VAT (5 %). 


or all tenders received without assigning any reason 
thereof. All other conditions prevailing in Government 
Department are binding to this tender also . 


-- കേരള ഗവർണർക്കു വേണ്ടി തിരു വ ന അ പു രം 
ഹൈഡോഗ്രാഫിക് സർ വിഭാഗം ചീഫ് ഹൈഡോഗ്രാഫർ 
അദ്ദേഹത്തിന്റെ ആഫീസിൽ 7 - 11- 2013, 1 മണി വരെ താഴെ 
പറയുന്ന പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
മുദ്രവച്ച കവറുകളിൽ മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. നിശ്ചിത തീയതിക്കുശേഷം ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ അന്നേ ദിവസം 
3 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെയോ അവർ അധികാര 
പ്പെടു ത്തിയ പതി നി ധി ക ളുടെയോ സാന്നി ദ്ധ്യ ത്തിൽ 
തുറക്കുന്നതാണ്. 


- പ്രവൃത്തിയുടെ പേര് - ഒരു നൂറോ അതിൽ കൂടുതലോ 
ചാനലുകളുള്ള DGPS - ന്റെ വിതരണം 


അടങ്കൽ തുക - 20 ലക്ഷം. 


നിരതദ്രവ്യം അടങ്കൽ തുകയുടെ 1 %. 


ദർഘാസ് പ്രമാണത്തിന്റെ വില . 


അസ്സൽ ? 3,000 + മൂ . വ . നി . @ 5 %. 


പകർപ്പ് - 1 1, 500 + മൂ . വ . നി. @ 5 %. 


- പ്രവൃത്തിയുടെ കാലാവധി - പ്രവൃത്തിയുടെഉത്തരവ് കിട്ടി 
കഴിഞ്ഞ് 30 ദിവസം. 


Detailed specification is available with the office on 
all working days and along with the tender form . 

The equipment should be guaranteed for one year 
from the date of supply . A security deposit of 5 % shall 
be retained with Government for one year and the entire 
maintenance shall be attended by the accepted tenderer (s) 
free of cost during the above period . 

The equipment should be delivered within thirty 
days after receiveing the order at the place specified by 
the Chief Hydrographer, Hydrographic Survey Wing, 
Thiruvananthapuram . 

The contractor should enclose documents with full 
details pertaining to the supply of the same to any 
Government/Semi-Government Organizations/Public Sector 
Undertakings along with the tender form . The amount 
quoted will be inclusive of all taxes and the firm period for 
the supply of the equipment will be for 6 months. 

The technical and the financial bids are to be 
submitted separately and the processing of the tenders 
will be based on this . 

Tenders should be superscribed “ Tender for the 
Supply of DGPS with the No. and date and must be 
addressed to the Chief Hydrographer, Hydrographic 
Survey Wing, Thiruvananthapuram -695 001, so as to 
reach on or before 7 -11-2013 1 p. m . 

Late tenders will not be accepted . The tenders will be 
opened at 3 p . m . on the same day in the presence of 
such tenderers or their representatives who are present at 
that time. 

The tenderer should submit Earnest Money Deposit 
as per rule along with the tender in the form of a crossed 
DD in favour of the Chief Hydrographer, Hydrographic 
Survey Wing payable at Thiruvananthapuram . 

Intending tenderers may obtain the requisite tender 
form on application to the undersigned. Application for 
the tender form should be accompanied by a cash 
remittance of the cost of the tender form (DD / Cheques 
not acceptable ). Sale of tender form will be closed at 
12 noon on 6 - 11 - 2013. The tender forms are not 
transferable . Those who want to get the tender form by 
post should also enclose a self-addressed envelop bearing 
postage stamp of * 75 well in advance . 

The tenderers should enclose a Preliminary 
Agreement in Kerala Stamp Paper worth * 100 and the 
required EMD for each tender. The tender without 
preliminary agreement and EMD will be rejected outright. 
The final acceptance of the tender rests entirely with the 
Government, who reserves the right to accept or reject any 


ദർഘാസ് പ്രമാ ണ ത്തിന്റെ വില രൊക്കം പണ മായി 
അപേക്ഷയോടൊപ്പം അടച്ചിരിക്കണം. ചീഫ് ഹൈഡാ 
ഗ്രാഫറുടെ പേർക്കുള്ളതും തിരുവനന്തപുരത്ത് മാറാവുന്നതുമായി 
ക്വാട്ട് ചെയ്ത തുകയുടെ ഒരു ശതമാനം ഡിമാന്റ് ഡ്രാഫ്റ്റായി 
നിരതദ്രവ്യവും ? 100- ന്റെ മുദ്രപ്രതത്തിലുള്ള പ്രാഥമിക കരാറും 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യവും 
കരാറും ഇല്ലാത്ത ദർഘാ സു കൾ നിര സി ക്കുന്ന താ ണ് . 
ആറുമാസത്തേയ്ക്ക് ടെണ്ടർ ഓഫർ സ്ഥിരമായിരിക്കുന്നതാണ്. 


- ദർഘാസ് ഫോറങ്ങളും മറ്റ് വിവരങ്ങളും തിരുവനന്തപുരത്ത് 
തമ്പാ നൂ രുള്ള ചീഫ് ഹൈഡാഗ്രാഫറുടെ ആഫീസിൽ 
കിട്ടുന്നതും 6 -11-2013 -ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള 
എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഫോറത്തിന്റെ വില രൊക്കം 
- പണമായി ( ഡി. ഡി., ചെക്ക് സ്വീകാര്യമല്ല ) അടച്ച് (മടക്കി 

കൊടുക്കുന്നതല്ല) രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 
ദർഘാസ് ഫോറങ്ങൾ കൈമാറാവുന്നതല്ല. ദർഘാസ് ഫോറം 
തപാലിൽ ആവശ്യമുള്ളവർ സ്വന്തം വിലാസം എഴുതിയതും 
x 75 - ന്റെ സ്റ്റാമ്പ് ഒട്ടിച്ചതുമായ കവർ അപേക്ഷയോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 


- കരാറുകാരൻ ഇതേ ഉപകരണം ഏതെങ്കിലും സർക്കാർ/ 
അർദ്ധസർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകിയി 
ട്ടു ണ്ട ങ്കിൽ പ്രസ്തുത വിവ ര ങ്ങൾ ദർഘാസ് പ്രമാ ണ 
ത്തോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

ടെണ്ടർ സ്ഥിരപ്പെടുത്തി ലഭിക്കുന്ന കരാറുകാരൻ മേൽ 
ഉപകരണം 30 ദിവസത്തിനകം വിതരണം ചെയ്യേണ്ടതും 


ഒരു വർഷം ഉത്തരവാദം നൽകേണ്ടതുമാണ്. കൂടാതെ ടെണ്ടർ 
തുകയുടെ 5 % ജാമ്യനിക്ഷേപമായി നൽകേണ്ടതും ഉത്തരവാദ 
കാലഘട്ടത്തിലുണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ സൗജന്യമായി 
തീർത്തു തരേ ണ്ട തുമാ ണ് . മേൽ ഉ പ ക രണം ചീഫ് 

ഹൈഡാ ഗാ ഫർ പറയുന്ന സ്ഥലത്ത് വിത രണം 
ചെയ്യേണ്ടതാണ്. 


- ദർഘാസിന്റെ അംഗീകാരം സർക്കാർ തീരുമാനങ്ങൾക്ക് 
വിധേയമായിരിക്കുന്നതും ഏത് ദർഘാസും അംഗീകരിക്കു 
ന്നതിനോ നിരസിക്കുന്നതിനോ താഴെ ഒപ്പിട്ടിരിക്കുന്ന ആൾക്ക് 
പൂർണ്ണ അധികാരം ഉള്ള തു മാ യി രിക്കും. ഈ വകുപ്പിൽ 
നില നിൽക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
ബാധകമാണ്. 


( 3 ) 


Tenders should be superscribed “ Tender for the 
Supply of Automatic Tide Gauge ” with the No. and date 
and must be addressed to the Chief Hydrographer , 
Hydrographic Survey Wing, Thiruvananthapuram -695 001, 
so as to reach on or before 6 - 11 - 2013 before 1 p . m . 

Late tenders will not be accepted . The tenders will be 
opened at 3 p .m . on the same day in the presence of 
such tenderers or their representatives who are present at 
that time. 

The tenderer should submit Earnest Money Deposit 
as per rule along with the tender in the form of a crossed 
DD in favour of the Chief Hydrographer, Hydrographic 
Survey Wing, payable at Thiruvananthapuram . 

Intending tenderers may obtain the requisite tender 
form on application to the undersigned . Application for 
the tender form should be accompanied by a cash 

remittance (not refundable ) of the cost of the tender form 
| (DD / Cheques not acceptable ). Sale of tender form will be 

closed at 12 noon on 5 -11- 2013. The tender forms are not 
transferable . Those who want to get the tender form by 
post should also enclose a self- addressed envelop bearing 
| postage stamp of X 75 well in advance . 

The tenderers should enclose a Preliminary 
Agreement in Kerala Stamp Paper worth * 100 and the 
required EMD for each tender. The tender without 
preliminary agreement and EMD will be rejected outright. 
The final acceptance of the tender rests entirely with the 
Government, who reserves the right to accept or reject any 
or all tenders received without assigning any reason 
thereof. All other conditions prevailing in Government 
Department are binding to this tender also . 


- 


Gം 


1 


No. B1- 2136/2013 / HSW. 

3rd October 2013. 
Sealed and competitive tenders are invited for the 
Supply of three Automatic Tide Gauge by the under 
signed for and on behalf of the Governor of Kerala. 

Tender No. and Date — B1- 2136 /2013 /HSW 
dated 3 - 10 - 2013 . 


1 


- Description - Supply of 3 Numbers of Automatic 
Tide Gauge with pressure transducer suitable for long term 
immersion in sea water. 

PAC — * 18 lakh. 


E .M . D . — 1 % of the PAC . 
Cost of tender form : 

Original X 2,700 + VAT ( 5 %). 

Duplicate X 1, 400 + VAT (5 %). 
Detailed specification is available with the Office on 
all working days and along with the tender form . 


The equipment should be guaranteed for one year 
from the date of supply . A security deposit of 5 % shall 
be retained with Government for one year and the entire 
maintenance shall be attended by the accepted 
tenderer (s ) free of cost during the above period . 

The equipment should be delivered within thirty 
days after receiving the order at the place specified by the 
Chief Hydrographer, Hydrographic Survey Wing, 
Thiruvananthapuram . 

The contractor should enclose documents with full 
details pertaining to the supply of the same to any 
Government/ Semi-Government Organizations/Public Sector 
Undertakings along with the tender form . The amount 
quoted will be inclusive of all taxes and the firm period for 
the supply of the equipment will be for 6 months. 

The technical and the financial bids are to be 
submitted separately and the processing of the tenders 
will be based on this . 


കേരള ഗവർണർക്കു വേണ്ടി തിരു വ ന ന്ത പുരം 
ഹൈഡോഗ്രാഫിക് സർവ്വേ വിഭാഗം ചീഫ് ഹൈഡ്രാഗ്രാഫർ 
അദ്ദേഹത്തിന്റെ ആഫീസിൽ 6- 11-2013 , 1 മണി വരെ താഴെ 
പറയുന്ന പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
മുദ്രവച്ച കവറുകളിൽ മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. നിശ്ചിത തീയതിക്കു ശഷം ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ അന്നേദിവസം 
3 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെയോ അവർ അധികാര 
-- പ്പെ ടു ത്തിയ പതി നി ധി ക ളു ടേയോ സാന്നിദ്ധ്യ ത്തിൽ 
തുറക്കുന്നതാണ്. 


പ്രവൃത്തിയുടെ പേര് -മൂന്ന് Automatic Tide Guage - ന്റെ 
വിതരണം. 


അടങ്കൽ തുക - 18 ലക്ഷം. 


നിരതദ്രവ്യം- അടങ്കൽ തുകയുടെ 1 %. 


ദർഘാസ് പ്രമാണത്തിന്റെ വില : 


അസ്സൽ ? 2,700 + മൂ . വ . നി . @ 5 %. 


പകർപ്പ് ? 1,400 + മൂ . വ . നി . @ 5 %. 
പ്രവൃത്തിയുടെ കാലാവധി-- പ്രവൃത്തിയുടെഉത്തരവ് കിട്ടി 
കഴിഞ്ഞ് 30 ദിവസം. 


E .M .D . — 1 % of the PAC . 
Cost of tender form : 


Original 


7 3 ,200 + VAT ( 5 % ). 


ദർഘാസ് പ്രമാ ണ ത്തിന്റെ വില രൊക്കം പണ മായി 
അ പ ഫ യ ാ ട ത പ ം അ ട ച്ചി രി ക്ക ണ ം . ചീ ഫ് 
ഹൈഡാഗ്രാഫറുടെ പേർക്കുള്ളതും തിരുവനന്തപുരത്ത് 
മാറാവുന്നതുമായി അടങ്കൽ ചെയ്ത തുകയുടെ ഒരു ശതമാനം 
ഡിമാന്റ് ഡാഫ് റ്റാ യി നിര ത ദ വ്യ വും ? 100 - ന്റെ 
മുദ്രപത്രത്തിലുള്ള പ്രാഥമിക കരാറും ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേ ണ്ട താണ്. നിര ത ദ വ്യവും കരാറും ഇല്ലാത്ത 
ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ആറുമാസത്തേയ്ക്ക് ടെണ്ടർ 
ഓഫർ സ്ഥിരമായിരിക്കുന്നതാണ്. 

ദർഘാസ് ഫോറ ങ്ങളും മറ്റ് വിവ ര ങ്ങളും 
തിരുവനന്തപുരത്ത് തമ്പാനൂരുള്ള ചീഫ് ഹൈഡോഗ്രാഫറുടെ 
ആഫീസിൽ കിട്ടുന്നതും, 5- 11 - 2013 -ാം തീയതി ഉച്ചയ്ക്ക് 12 
മണി വരെയുള്ള എല്ലാ പ്രവൃത്തി ദിവ സ ങ്ങ ളിലും 
ഫോറത്തിന്റെ വില രൊക്കം പണമായി ( ഡി. ഡി ., ചെക്ക് 
സ്വീകാര്യമല്ല ) അടച്ച് (മടക്കി കൊടുക്കുന്നതല്ല ) രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്ന താ ണ്. ദർഘാസ് ഫോറങ്ങൾ 

കെമാ റാ വു ന്ന ത ല്ല . ദർഘാസ് ഫോറം ത പാ ലിൽ 
ആ വ ശ്യ മു ള്ള വർ സ്വന്തം വിലാസം എഴു തി യതും 

75 സ്റ്റാമ്പ് ഒട്ടിച്ച തു മായ കവർ അപേക്ഷയോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 


കരാറുകാരൻ ഇതേ ഉപകരണം ഏതെങ്കിലും സർക്കാർ/ 
അർദ്ധ സർക്കാർ പൊതുമേഖല സ്ഥാപനങ്ങൾക്ക് നൽകിയി 
ട്ടു ണ്ട ങ്കിൽ പ്രസ്തുത വിവ ര ങ്ങൾ ദർഘാസ് പ്രമാ ണ 
ത്തോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

ടെണ്ടർ സ്ഥിരപ്പെടുത്തി ലഭിക്കുന്ന കരാറുകാരൻ മേൽ 
ഉപകരണം 30 ദിവസത്തിനകം വിതരണം ചെയ്യേണ്ടതും ഒരു 
വർഷം ഉത്തര വാദം നൽകേണ്ടതുമാണ്. കൂടാതെ ടെണ്ടർ 
തുകയുടെ 5 % ജാമ്യനിക്ഷേപമായി നൽകേണ്ടതും ഉത്തരവാദ 
കാലഘട്ടത്തിലുണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ സൗജന്യമായി 
തീർത്തു തരേ ണ്ട തുമാ ണ് . മേൽ ഉ പ ക രണം ചീഫ് 

ഹ ഡാ ഗാ ഫർ പറ യുന്ന സ്ഥലത്ത് വിത ര ണം 
ചെയ്യേണ്ടതാണ്. 


Duplicate 7 1, 600 + VAT (5 %). 
Detailed specification is available with the Office on 
all working days and along with the tender form . 

The equipment should be guaranteed for one year 
from the date of supply . A security deposit of 5 % shall 
be retained with Government for one year and the entire 
maintenance shall be attended by the accepted tenderer (s ) 
free of cost during the above period . 

The equipment should be delivered within thirty 
days after receiving the order at the place specified by the 
Chief Hydrographer, Hydrographic Survey Wing, 
Thiruvananthapuram . 

The contractor should enclose documents with full 
details pertaining to the supply of the same to any 
Government/Semi-Government Organizations/Public Sector 
Undertakings along with the tender form . The amount 
quoted will be inclusive of all taxes and the firm period for 
the supply of the equipment will be for 6 months. 

The technical and the financial bids are to be 
submitted separately and the processing of the tenders 
will be based on this . 

Tenders should be superscribed “ Tender for the 
Supply of Smart Station ” with the No. and Date and must 
be addressed to the Chief Hydrographer, Hydrographic 
Survey Wing, Thiruvananthapuram -695 001, so as to 
reach on or before 7 - 11 -2013 before 1 p .m . 

Late tenders will not be accepted . The tenders will be 
opened at 3. 30 p .m . on the same day in the presence of 
such tenderers or their representatives who are present at 
that time. 

The tenderer should submit Earnest Money Deposit 
as per rule along with the tender in the form of a crossed 
DD in favour of the Chief Hydrographer, Hydrographic 
Survey Wing, payable at Thiruvananthapuram . 

Intending tenderers may obtain the requisite tender 
form on application to the undersigned . Application for 
the tender form should be accompanied by a cash 
remittance of the cost of the tender form (DD /Cheques 
not acceptable ). Sale of tender form will be closed at 12 
noon on 6 - 11- 2013. The tender forms are not transferable . 
Those who want to get the tender form by post should 
also enclose a self -addressed envelop bearing postage 
stamp of * 75 well in advance. 

The tenderers should enclose a Preliminary agreement 
in Kerala Stamp paper worth * 100 and the required EMD 
for each tender. The tender without preliminary agreement 
and EMD will be rejected outright. The final acceptance of 
the tender rests entirely with the Government, who 
reserves the right to accept or reject any or all tenders 


ദർഘാസിന്റെ അംഗീകാരം സർക്കാർ തീരുമാനങ്ങൾക്ക് 
വിധേയമായിരിക്കുന്നതും, ഏത് ദർഘാസും അംഗീകരിക്കു 
ന്നതിനോ നിരസിക്കുന്നതിനോ താഴെ ഒപ്പിട്ടിരിക്കുന്ന ആൾക്ക് 
പൂർണ്ണ അധികാരം ഉള്ള തു മാ യി രിക്കും. ഈ വകുപ്പിൽ 
നില നിൽക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
ബാധകമാണ്. 


- ( 4 ) 


No. B1 - 2138/ 2013/ HSW. 

3rd October 2013. 
Sealed and competitive tenders are invited for the 
Supply of a Smart Station by the undersigned for and 
on behalf of the Governor of Kerala . 

Tender No. and Date — B1 -2138 / 2013 /HSW 
dated 3 - 10 - 2013. 


PAC - 3 21 lakh. 


- (5) 


received without assigning any reason thereof. All other തുകയുടെ 5 % ജാമ്യനിക്ഷേപമായി നൽകേണ്ടതും ഉത്തരവാദ 
conditions prevailing in Government Department are 

കാലഘട്ടത്തിലുണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ സൗജന്യമായി 
binding to this tender also . 

തീർത്തു തരേ ണ്ട തുമാ ണ് . മേൽ ഉ പ ക രണം ചീഫ് 
കേരള ഗവർണർക്കു വേണ്ടി തിരു വ ന ന്ത പുരം 

ഹഡാ ഗാ ഫർ പറയുന്ന സ്ഥലത്ത് വിത ര ണം 
ഹൈഡോഗ്രാഫിക് സർവ്വേ വിഭാഗം ചീഫ് ഹൈഡ്രോഗ്രാഫർ - ചെയ്യേണ്ടതാണ്. സാങ്കേതിക ടെണ്ടറും സാമ്പത്തിക ടെണ്ടറും 
അദ്ദേഹത്തിന്റെ ആഫീസിൽ 7 - 11- 2013, 1 മണി വരെ താഴെ പ്രത്യേകം പ്രത്യേകം ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
പറയുന്ന പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
മുദ്രവച്ച കവറുകളിൽ മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ 

- ദർഘാസിന്റെ അംഗീകാരം സർക്കാർ തീരുമാനങ്ങൾക്ക് 
സ്വീകരിക്കുന്നതാണ്. നിശ്ചിത തീയതിക്കു ശഷം ലഭിക്കുന്ന 

വിധേയമായിരിക്കുന്നതും, ഏത് ദർഘാസും അംഗീകരിക്കു 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ അന്നേദിവസം ന്നതിനോ നിരസിക്കുന്നതിനോ താഴെ ഒപ്പിട്ടിരിക്കുന്ന ആൾക്ക് 
3.30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെയോ അവർ അധികാര പൂർണ്ണ അധികാരം ഉള്ള തു മാ യി രിക്കും. ഈ വകുപ്പിൽ 
പ്പെ ടു ത്തിയ പതി നി ധി ക ളു ടേയോ സാന്നിദ്ധ്യ ത്തിൽ 

നില നിൽക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
തുറക്കുന്നതാണ്. 

ബാധകമാണ്. 
പ്രവൃത്തിയുടെ പേര് - ഒരു Smart Station - ന്റെ വിതരണം. 
അടങ്കൽ തുക ? 21 ലക്ഷം. 

No . B1- 2139/2013 / HSW. 

5th October 2013. 
നിരതദ്രവ്യം - അടങ്കൽ തുകയുടെ 1 %. 

Sealed and competitive tenders are invited for the 
ദർഘാസ് പ്രമാണത്തിന്റെ വില : 

Supply of two Velocity Profiler by the undersigned for 

and on behalf of the Governor of Kerala . 
അസ്സൽ Y 3,200 + മൂ . വ . നി . @ 5 %. 

- Tender No . and Date _ B1 -2139 /2013 / HS W 
പകർപ്പ് ? 1,600 + മൂ . വ . നി . @ 5 %. 

dated 5 - 10 -2013 . 
പ്രവൃത്തിയുടെ കാലാവധി-- പ്രവൃത്തിയുടെഉത്തരവ് കിട്ടി PAC — * 10 lakh . 
കഴിഞ്ഞ് 30 ദിവസം. 

E .M .D . — 1 % of the PAC. 
ദർഘാസ് പമാ ണ ത്തിന്റെ വില രൊക്കം പണമായി Cost of tender form : 
അപേക്ഷയോടൊപ്പം അടച്ചിരിക്കണം. ചീഫ് ഹൈഡാ 

Original - 3 2,000 + VAT (5 %). 
ഗ്രാഫറുടെ പേർക്കുള്ളതും തിരുവനന്തപുരത്ത് മാറാവുന്നതുമായ 
അടങ്കൽ ചെയ്ത തുകയുടെ ഒരു ശത മാനം ഡിമാന്റ് 

Duplicate 7 1, 000 + VAT (5 %). 
ഡാഫ്റ്റായി നിരതദ്രവ്യവും ? 100 - ന്റെ മുദ്രപത്രത്തിലുള്ള Detailed specification is available with the Office on 
പ്രാഥമിക കരാറും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

all working days and along with the tender form . 
നിര ത ദ വ്യവും കരാറും ഇല്ലാത്ത ദർഘാ സു കൾ The equipment should be guaranteed for one year 
നിര സിക്കുന്ന താ ണ് . ആറു മാ സ ത്തേക്ക് ടെണ്ടർ ഓഫർ from the date of supply. A security deposit of 5 % shall 
സ്ഥിരമായിരിക്കുന്നതാണ്. 

be retained with Government for one year and the entire 

maintenance shall be attended by the accepted tenderer (s ) 
- ദർഘാസ് ഫോറ ങ്ങളും മറ്റ് വിവ ര ങ്ങളും free of cost during the above period . 
തിരുവനന്തപുരത്ത് തമ്പാനൂരുള്ള ചീഫ് ഹൈഡ്രോഗ്രാഫറുടെ 

The equipment should be delivered within thirty 
ആഫീസിൽ കിട്ടുന്നതും 6 - 11 - 2013 -ാം തീയതി ഉച്ചയ്ക്ക് 

days after receiving the order at the place specified by the 
12 മണി വരെയുള്ള എല്ലാ പ്രവൃത്തി ദിവ സ ങ്ങ ളിലും Chief Hydrographer, Hydrographic Survey wing , 

ഫോറത്തിന്റെ വില രൊക്കം പണമായി ( ഡി. ഡി., ചെക്ക് Thiruvananthapuram . 
സ്വീകാര്യമല്ല ) അടച്ച് (മടക്കി കൊടുക്കുന്നതല്ല ) രേഖാമൂലം The contractor should enclose documents with full 
അപേക്ഷിച്ചാൽ ലഭിക്കു ന്ന താ ണ്. ദർഘാസ് ഫോറങ്ങൾ details pertaining to the supply of the same to any 

കെ മാ റാ വു ന്ന ത ല്ല . ദർഘാസ് ഫോറം ത പാ ലിൽ Government/Semi-Government Organizations/ Public Sector 
ആവ ശ്യ മു ള്ള വർ സ്വന്തം വിലാസം എഴു തി യതും 

Undertakings along with the tender form . The amount 

quoted will be inclusive of all taxes and the firm period for 
? 75 സ്റ്റാമ്പ് ഒട്ടിച്ചതു മായ കവർ അപേക്ഷയോടൊപ്പം 

the supply of the equipment will be for 6 months. 
സമർപ്പിക്കേണ്ടതാണ്. 

The technical and the financial bids are to be 
കരാറുകാരൻ ഇതേ ഉപകരണം ഏതെങ്കിലും സർക്കാർ/ submitted separately and the processing of the tenders 
അ ർ ദ്ധ സ ർ ക്കാ ർ / പാ തു മ ഖ ലാ സ്ഥാ പ ന ങ്ങ ൾ ക്ക് will be based on this. 
നൽകിയിട്ടുണ്ടെങ്കിൽ പ്രസ്തുത വിവരങ്ങൾ ദർഘാസ് പ്രമാണ 

Tenders should be superscribed “ Tender for the 
ത്തോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

Supply of Sound Velocity Profiler” with the No . and date 

and must be addressed to the Chief Hydrographer, 
ടെണ്ടർ സ്ഥിരപ്പെടുത്തി ലഭിക്കുന്ന കരാറുകാരൻ മേൽ 

| Hydrographic Survey wing, Thiruvananthapuram - 695 001 , 
ഉപകരണം 30 ദിവസത്തിനകം വിതരണം ചെയ്യേണ്ടതും ഒരു 

so as to reach on or before 8 - 11 - 2013 before 1 p .m . 
വർഷം ഉത്തര വാദം നൽകേണ്ടതുമാണ്. കൂടാതെ ടെണ്ടർ 


Late tenders will not be accepted . The tenders will be 
opened at 3 p .m . on the same day in the presence of 
such tenderers or their representatives who are present 
at that time. 

The tenderer should submit Earnest Money Deposit 
as per rule along with the tender in the form of a crossed 
DD in favour of the Chief Hydrographer, Hydrographic 
Survey wing, payable at Thiruvananthapuram . 

Intending tenderers may obtain the requisite 
tender form on application to the undersigned . 
Application for the tender form should be accompanied 
by a cash remittance of the cost of the tender form 
(DD /Cheques not acceptable ). Sale of tender form will be 
closed at 12 noon on 7 -11 - 2013 . The tender forms are not 
transferable . 


കരാറുകാരൻ ഇതേ ഉപകരണം ഏതെങ്കിലും സർക്കാർ 
അർദ്ധസർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകിയി 
ട്ടു ണ്ട ങ്കിൽ പ്രസ്തുത വിവ ര ങ്ങൾ ദർഘാസ് പ്രമാ ണ 
ത്തോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
- ടെണ്ടർ സ്ഥിരപ്പെടുത്തി ലഭിക്കുന്ന കരാറുകാരൻ മേൽ 
ഉപകരണം 30 ദിവസത്തിനകം വിതരണം ചെയ്യേണ്ടതും ഒരു 
വർഷം ഉത്തര വാദം നൽകേണ്ടതുമാണ്. കൂടാതെ ടെണ്ടർ 
തുകയുടെ 5 % ജാമ്യനിക്ഷേപമായി നൽകേണ്ടതും ഉത്തരവാദ 
കാലഘട്ടത്തിലുണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ സൗജന്യമായി 
തീർത്തു തരേ ണ്ട തുമാ ണ് . മേൽ ഉപ ക രണം ചീഫ് 

ഹൈഡാ ഗാ ഫർ പറയുന്ന സ്ഥലത്ത് വിത രണം 
ചെയ്യേണ്ടതാണ്. 

ദർഘാസിന്റെ അംഗീകാരം സർക്കാർ തീരുമാനങ്ങൾക്ക് 
വിധേയമായിരിക്കുന്നതും, ഏത് ദർഘാസും അംഗീകരിക്കു 
ന്നതിനോ നിരസിക്കുന്നതിനോ താഴെ ഒപ്പിട്ടിരിക്കുന്ന ആൾക്ക് 
പൂർണ്ണ അധികാരം ഉള്ള തു മാ യി രിക്കും. ഈ വകുപ്പിൽ 
നില നിൽക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
ബാധകമാണ്. 


Those who want to get the tender form by post should 
also enclose a self -addressed envelop bearing postage 
stamp of * 75 well in advance . 

The tenderers should enclose a Preliminary agreement 
in Kerala Stamp Paper worth X 100 and the required EMD 
for each tender. The tender without preliminary agreement 
and EMD will be rejected outright. The final acceptance of 
the tender rests entirely with the Government , who 
reserves the right to accept or reject any or all tenders 
received without assigning any reason thereof. All other 
conditions prevailing in Government Department are 
binding to this tender also . 


-- കേരള ഗവർണ്ണർക്കു വേണ്ടി തിരു വ ന ന്ത പുരം 
ഹൈഡോഗ്രാഫിക് സർവ്വേ വിഭാഗം ചീഫ് ഹൈഡോഗ്രാഫർ 
അദ്ദേഹത്തിന്റെ ആഫീസിൽ 8 -11- 2013, 1 മണി വരെ താഴെ 
പറയുന്ന പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
മുദ്രവച്ച കവറുകളിൽ മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. നിശ്ചിത തീയതിക്കുശഷം ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ അന്നേദിവസം 
3 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെയോ അവർ അധികാര 

പ്പെ ടു ത്തിയ പതി നി ധി ക ളു ടേയോ സാന്നിദ്ധ്യ ത്തിൽ 
തുറക്കുന്നതാണ്. 

പ്രവൃത്തിയുടെ പേര് - രണ്ട് Sound Velocity Profiler - ന്റെ 
വിതരണം. 


| No, B1 -2141 /2013 / HSW. 

3rd October 2013. 
Sealed and competitive tenders are invited for the 
supply of five license of Auto CAD Software by the 
undersigned for and on behalf of the Governor of Kerala . 

Tender Number and Date — B1- 2141/ 2013 /HSW 
dated 3 -10 - 2013 . 

PAC _ 3 1.5 lakhs. 
E .M . D . — 1 % of the PAC . 
Cost of tender form : 

Original 7 300 + VAT ( 5 %). 
- Duplicate X 200 + VAT ( 5 %). 


അടങ്കൽ തുക ? 10 ലക്ഷം. 
നിരതദ്രവ്യം - അടങ്കൽ തുകയുടെ 1 %. 
ദർഘാസ് പ്രമാണത്തിന്റെ വില : 

അസ്സൽ * 2,000 + മൂ . വ . നി. @ 5 %. 

പകർപ്പ് ? 1,000 + മൂ . വ . നി . @ 5 %. 
പ്രവൃത്തിയുടെ കാലാവധി പ്രവൃത്തിയുടെഉത്തരവ് കിട്ടി 
കഴിഞ്ഞ് 30 ദിവസം. 

ദർഘാസ് ( പമാ ണ ത്തിന്റെ വില രൊക്കം പണ മായി 
അപേക്ഷയോടൊപ്പം അടച്ചിരിക്കണം. ചീഫ് ഹെഡാ 
ഗ്രാഫറുടെ പേർക്കുള്ളതും തിരുവനന്തപുരത്ത് മാറാവുന്നതുമായ 
അട ങ്കിൽ ചെയ്ത തുകയുടെ ഒരു ശത മാനം ഡിമാന്റ് 
ഡാഫ്റ്റായി നിരതദ്രവ്യവും ? 100 - ന്റെ മുദ്രപത്രത്തിലുള്ള 
പ്രാഥമിക കരാറും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
നിത്തദ്രവ്യവും കരാറും ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
ആറുമാസത്തേക്ക് ടെണ്ടർ ഓഫർ സ്ഥിരമായിരിക്കുന്നതാണ്. 


Detailed specification is available with the office on 
all working days and along with the tender form . 

The equipment should be guaranteed for one year 
from the date of supply. A security deposit of 5 % shall 
be retained with Government for one year and the entire 
maintenance shall be attended by the accepted tenderer (s) 
free of cost during the above period . 

The equipment should be delivered within thirty 
days after receiving the order at the place specified by the 
Chief Hydrographer, Hydrographic Survey wing , 
Thiruvananthapuram . 

The contractor should enclose documents with full 
details pertaining to the supply of the same to any 
Government/ Semi- Government Organizations/ Public Sector 
Undertakings along with the tender form . The amount 
quoted will be inclusive of all taxes and the firm period for 
the supply of the equipment will be for 6 months. 


Tenders should be superscribed “ Tender for the 
Supply of Auto CAD Software” with the No . and date 
must be addressed to the Chief Hydrographer, 
Hydrographic Survey wing , Thiruvananthapuram -695 001, 
so as to reach on or before 5 -11-2013 before 1 p .m . 


പ്രവൃത്തിയുടെ പേര് അഞ്ച് Auto CAD Software 
- License - ന്റെ വിതരണം. 

അടങ്കൽ തുക ? 1.5 ലക്ഷം. 


നിരതദ്രവ്യം അടങ്കൽ തുകയുടെ 1 %. 


Late tenders will not be accepted . The tenders will be 
opened at 3 p .m . on the same day in the presence of 
such tenderers or their representatives who are present at 
that time. 


The tenderer should submit Earnest Money Deposit 
as per rule along with the tender in the form of a crossed 
DD in favour of the Chief Hydrographer, Hydrographic 
Survey wing, payable at Thiruvananthapuram . 


ദർഘാസ് പ്രമാണത്തിന്റെ വില . 

അസ്സൽ X 300 + മൂ . വ . നി. @ 5 %. 

പകർപ്പ് ? 200 + മൂ . വ . നി. @ 5 %. 
- പ്രവൃത്തിയുടെ കാലാവധി- - പ്രവൃത്തിയുടെ ഉത്തരവ് കിട്ടി 
കഴിഞ്ഞ് 30 ദിവസം. 

- ദർഘാസ് പ്രമാ ണ ത്തിന്റെ വില രൊക്കം പണ മായി 
അപേക്ഷയോടൊപ്പം അടച്ചിരിക്കണം. ചീഫ് ഹെഡാ 
ഗ്രാഫറുടെ പേർക്കുള്ളതും തിരുവനന്തപുരത്ത് മാറാവുന്നതു 
മായി ക്വാട്ട് ചെയ്ത് തുകയുടെ ഒരു ശതമാനം ഡിമാന്റ് 
ഡാറ്റായി നിരതദ്രവ്യവും ? 100 - ന്റെ മുദ്രപത്രത്തിലുള്ള 
പ്രാഥമിക കരാറും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
നിരതദ്രവ്യവും കരാറും ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്ന 
താണ്. ആറുമാസത്തേയ്ക്ക് ടെണ്ടർ ഓഫർ സ്ഥിരമായിരിക്കുന്ന 
താണ്. 


Intending tenderers may obtain the requisite tender 
form on application to the undersigned . Application for 
the tender form should be accompanied by a cash 
remittance of the cost of the tender form (DD / Cheques 
not acceptable ). Sale of tender form will be closed at 
12 Noon on 5 - 11 - 2013 . The tender forms are not 
transferable. Those who want to get the tender form by 
post should also enclose a self -addressed envelop bearing 
postage stamp of 3 75 well in advance . 


The tenderers should enclose a Preliminary agreement 
in Kerala Stamp paper worth * 100 and the required EMD 
for each tender. The tender without preliminary agreement 
and EMD will be rejected outright. The final acceptance of 
the tender rests entirely with the Government, who 
reserves the right to accept or reject any or all tenders 
received without assigning any reason thereof. All other 
conditions prevailing in Government Department are 
binding to this tender also . 


- ദർഘാസ് ഫോറ ങ്ങളും മറ്റ് വിവ ര ങ്ങളും 
തിരുവനന്തപുരത്ത് തമ്പാനൂരുള്ള ചീഫ് ഹൈഡോഗ്രാഫറുടെ 
ആഫീസിൽ കിട്ടുന്നതും, 5 - 11 - 2013 -ാം തീയതി ഉച്ചയ്ക്ക് 
12 മണി വരെയുള്ള എല്ലാ പ്രവൃത്തി ദിവ സ ങ്ങ ളിലും 
ഫോറത്തിന്റെ വില രൊക്കം പണമായി ( ഡി . ഡി ., ചെക്ക് 
സ്വീകാര്യമല്ല ) അടച്ച് ( മടക്കി കൊടുക്കുന്നതല്ല ) രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്ന താ ണ്. ദർഘാസ് ഫോറങ്ങൾ 

കെമാ റാ വു ന്ന ത ല്ല . ദർഘാസ് ഫോറം തപാലിൽ 
ആ വ ശ്യ മു ള്ള വർ സ്വന്തം വിലാസം എഴു തി യതും 
? 75 സ്റ്റാമ്പ് ഒട്ടിച്ച തു മായ കവർ അപേക്ഷ യോ ടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

കരാറുകാരൻ ഇതേ ഉപകരണം ഏതെങ്കിലും സർക്കാർ/ 
അർദ്ധ സർക്കാർ പൊതുമേഖല സ്ഥാപനങ്ങൾക്ക് നൽകിയി 
ട്ടു ണ്ട ങ്കിൽ പ്രസ്തുത വിവ ര ങ്ങൾ ദർഘാസ് പ്രമാ ണ 
ത്തോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
- ടെണ്ടർ സ്ഥിരപ്പെടുത്തി ലഭിക്കുന്ന കരാറുകാരൻ മേൽ 
ഉപകരണം 30 ദിവസത്തിനകം വിതരണം ചെയ്യേണ്ടതും ഒരു 
വർഷം ഉത്തര വാദം നൽകേണ്ടതുമാണ്. കൂടാതെ ടെണ്ടർ 
തുകയുടെ 5 % ജാമ്യനിക്ഷേപമായി നൽകേണ്ടതും ഉത്തരവാദ 
കാലഘട്ടത്തിലുണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ സൗജന്യമായി 
തീർത്തു തരേ ണ്ട തുമാ ണ് . മേൽ ഉപ ക ര ണം ചീഫ് 

ഹൈഡാ ഗാ ഫർ പറയുന്ന സ്ഥലത്ത് വിത രണം 
ചെയ്യേണ്ടതാണ്. 

- ദർഘാസിന്റെ അംഗീകാരം സർക്കാർ തീരുമാനങ്ങൾക്ക് 
വിധേയമായിരിക്കുന്നതും, ഏത് ദർഘാസും അംഗീകരിക്കു 
ന്നതിനോ നിരസിക്കുന്നതിനോ താഴെ ഒപ്പിട്ടിരിക്കുന്ന ആൾക്ക് 
പൂർണ്ണ അധികാരം ഉള്ള തു മാ യി രിക്കും. ഈ വകു പ്പിൽ 
നില നിൽക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
ബാധകമാണ്. 


കേരള ഗവർണ്ണർക്കു വേണ്ടി തിരു വ ന ന്ത പുരം 
ഹൈഡോഗ്രാഫിക് സർവ്വേ വിഭാഗം ചീഫ് ഹൈഡോഗ്രാഫർ 
അദ്ദേഹത്തിന്റെ ആഫീസിൽ 5- 11- 2013 , 1 മണി വരെ താഴെ 
പറയുന്ന പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
മുദ്രവച്ച കവറുകളിൽ മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. നിശ്ചിത തീയതിക്കു ശഷം ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ അന്നേദിവസം 
3 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെയോ അവർ അധികാര 

പ്പെ ടു ത്തിയ പതി നി ധി ക ളു ടേയോ സാന്നിദ്ധ്യ ത്തിൽ 
തുറക്കുന്നതാണ്. 


Office of the Chief Hydrographer , 
Hydrographic Survey Wing , 
Thiruvananthapuram . 


(Sd.) 
Chief Hydrographer. 


RE- TENDER NOTICES 


- (1) 


No. B1- 1400/2013/ HSW. 


7th October 2013 . 


Sealed and competitive tenders are invited for the 
Supply of T2 Theodolite by the undersigned for and 
on behalf of the Governor of Kerala . 


Re - Tender No. and Date — B1- 1400 / 2013/HSW . , 
7-10 -2013 . 


Description Supply of Micro optic Theodolite 


PAC _ 3 4 lakhs. 


E .M . D . — 1 % of the PAC . 


Quantity — Two Number of Micro optic Theodolite 


Cost of tender form : 


Late tenders will not be accepted . The tenders will be 
opened at 3 . 30 p .m . on the same day in the presence of 
such tenderers or their representatives who are present at 
that time. 

The tenderer should submit Earnest Money Deposit 
as per rule along with the tender in the form of a crossed 
DD in favour of the Chief Hydrographer, Hydrographic 
Survey wing , payable at Thiruvananthapuram . 

Intending tenderers may obtain the requisite tender 
form on application to the undersigned . Application for 
the tender form should be accompanied by a cash 
remittance (not refundable ) of the cost of the tender form 
(DD / Cheques not acceptable ). Sale of tender form will be 
closed at 12 Noon on 8 - 11 - 2013 . The tender forms are not 
transferable. Those who want to get the tender form by 
post should also enclose a self -addressed envelop bearing 
postage stamp of 3 50 well in advance. 

The tenderers should enclose a Preliminary agreement 
in Kerala Stamp paper worth 100 and the required EMD 
for each tender. The tender without preliminary agreement 
and EMD will be rejected outright. The final acceptance of 
the tender rests entirely with the Government, who 
reserves the right to accept or reject any or all tenders 
received without assigning any reason thereof. All other 
conditions prevailing in Government Department are 
binding to this tender also . 

കേരള ഗവർണ്ണർക്കു വേണ്ടി തിരു വ ന ന്ത പുരം 
ഹൈഡോഗ്രാഫിക് സർവ്വേ വിഭാഗം ചീഫ് ഹൈഡോഗ്രാഫർ 
അദ്ദേഹത്തിന്റെ ആഫീസിൽ 8 - 11- 2013 , 1 മണി വരെ താഴെ 
പറയുന്ന പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
മുദ്രവച്ച കവറുകളിൽ മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ 

സ്വീകരിക്കുന്നതാണ്. നിശ്ചിത തീയതിക്കു ശഷം ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ അന്നേദിവസം 
4.30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെയോ അവർ അധികാര 

പ്പെ ടു ത്തിയ പതി നി ധി ക ളു ടേയോ സാന്നിദ്ധ്യ ത്തിൽ 
തുറക്കുന്നതാണ്. 

പ്രവൃത്തിയുടെ പേര് -രണ്ട് Micro Optic Theodolite - ന്റെ 
വിതരണം. 


Original 


7 800 + VAT ( 5 %). 


Duplicate 3 400 + VAT (5 % ). 


Last Date and time of tender - 8 - 11 -2013 upto 1p. m . 


Detailed specification is available with the office on 
all working days and along with the tender form . 


The equipment should be guaranteed for one year 
from the date of supply. A security deposit of 5 % shall 
be retained with Government for one year and the entire 
maintenance shall be attended by the accepted tenderer(s) 
free of cost during the above period . 

The equipment should be delevered within thirty 
days after receiving the order at the place specified by the 
Chief Hydrographer, Hydrographic Survey wing, 
Thiruvananthapuram . 

The contractor should enclose documents with full 
details pertaining to the supply of the same to any 
Government/Semi-Government Organizations/ Public Sector 
Undertakings along with the tender form . The amount 
quoted will be inclusive of all taxes and the firm period for 
the supply of the equipment must be for 6 months. 


അടങ്കൽ തുക - 4 ലക്ഷം. 
നിരതദ്രവ്യം - അടങ്കൽ തുകയുടെ 1 %. 
ദർഘാസ് പ്രമാണത്തിന്റെ വില : 
- അസ്സൽ - 800 + മൂ . വ . നി . @ 5 %. 
പകർപ്പ് { 400 + മൂ . വ . നി. @ 5 %. 


പ്രവൃത്തിയുടെ കാലാവധി - പ്രവൃത്തിയുടെഉത്തരവ് കിട്ടി 
കഴിഞ്ഞ് 30 ദിവസം. 


The technical and the financial bids are to be 
submitted separately and the processing of the tenders 
will be based on this. 


Tenders should be superscribed “ Tender for the 
Supply of T2 Theodolite ” with the No. and date and 
must be addressed to the Chief Hydrographer, 
Hydrographic Survey wing, Thiruvananthapuram -695 001, 
so as to reach on or before 8 - 11- 2013 upto 1 p .m . 


ദർഘാസ് പ്രമാ ണ ത്തിന്റെ വില രൊക്കം പണമായി 
അപേക്ഷ യോടൊപ്പം അടച്ചിരിക്കണം ചീഫ് ഹൈഡാ 
ഗാ ഫ റുടെ പേർക്കു ള്ളതും തിരു വ ന പു പു രത്ത് 
മാറാവുന്നതുമായി അടങ്കൽ ചെയ്ത തുകയുടെ ഒരു ശതമാനം 
ഡിമാന്റ് ഡാഫ്റ്റായി നിരതദ്രവ്യവും ? 100 - ന്റെ മുദ്രപത്രത്തി 
ലുള്ള പ്രാഥമിക കരാറും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേ 
ണ്ടതാണ്. നിരതദ്രവ്യവും കരാറും ഇല്ലാത്ത ദർഘാസുകൾ 
നിരസിക്കുന്നതാണ്. ആറു മാസത്തേയ്ക്ക് ടെണ്ടർ ഓഫർ 
സ്ഥിരമായിരിക്കുന്നതാണ്. 


ദർഘാസ് ഫോറങ്ങളും മറ്റ് വിവരങ്ങളും തിരുവനന്തപുരത്ത് 
തമ്പാ നൂ രുള്ള ചീഫ് ഹൈഡാഗ്രാഫറുടെ ആഫീസിൽ 
കിട്ടുന്നതും, 8- 11 -2013 -ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള 
എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഫോറത്തിന്റെ വില രൊക്കം 
പണമായി ( ഡി . ഡി., ചെക്ക് സ്വീകാര്യമല്ല ) അടച്ച് ( മടക്കി 
കൊടുക്കുന്നതല്ല ) രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതുമാണ്. 
ദർഘാസ് ഫോറങ്ങൾ കൈമാറാവുന്നതല്ല. ദർഘാസ് ഫോറം 
തപാലിൽ ആവശ്യമുള്ളവർ സ്വന്തം വിലാസം എഴുതിയതും 

50 സ്റ്റാമ്പ് ഒട്ടിച്ച തു മായ കവർ അപേക്ഷയോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 


- കരാറുകാരൻ ഇതേ ഉപകരണം ഏതെങ്കിലും സർക്കാർ/ 
അർദ്ധസർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകിയി 
ട്ടു ണ്ടെ ങ്കിൽ പ്രസ്തുത വിവ ര ങ്ങൾ ദർഘാസ് പ്രമാ ണ 
ത്തോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

- ടെണ്ടർ സ്ഥിരപ്പെടുത്തി ലഭിക്കുന്ന കരാറുകാരൻ മേൽ 
ഉപകരണം 30 ദിവസത്തിനകം വിതരണം ചെയ്യേണ്ടതും ഒരു 
വർഷം ഉത്തര വാദം നൽകേണ്ടതുമാണ്. കൂടാതെ ടെണ്ടർ 
തുകയുടെ 5 % ജാമ്യനിക്ഷേപമായി നൽകേണ്ടതും ഉത്തരവാദ 
കാലഘട്ടത്തിലുണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ സൗജന്യമായി 
തീർത്തു തരേ ണ്ട തുമാ ണ് . മേൽ ഉ പ ക രണം ചീഫ് 

ഹെഡാ ഗാ ഫർ പറയുന്ന സ്ഥലത്ത് വിതരണം 
ചെയ്യേണ്ടതാണ്. 

ദർഘാസിന്റെ അംഗീകാരം സർക്കാർ തീരുമാനങ്ങൾക്ക് 
വിധേയമായിരിക്കുന്നതും, ഏത് ദർഘാസും അംഗീകരിക്കു 
ന്നതിനോ നിരസിക്കുന്നതിനോ താഴെ ഒപ്പിട്ടിരിക്കുന്ന ആൾക്ക് 
പൂർണ്ണ അധികാരം ഉള്ള തു മാ യി രിക്കും. ഈ വകുപ്പിൽ 
നില നിൽക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
ബാധകമാണ്. 


Detailed specification is available with the Office on 
all working days and along with the tender form . 

The equipment should be guaranteed for one year 
| from the date of supply . A security deposit of 5 % shall 

be retained with Government for one year and the entire 
maintenance shall be attended by the accepted 
| tenderer ( s) free of cost during the above period. 

The equipment should be delivered within thirty 
days after receiving the order at the place specified by 
the Chief Hydrographer, Hydrographic Survey wing, 
Thiruvananthapuram . 

The contractor should enclose documents with full 
details pertaining to the supply of the same to any 
Government/Semi-Government Organizations/Public Sector 
Undertakings along with the tender form . The amount 
quoted will be inclusive of all taxes and the firm period for 
the supply of the equipment must be for 6 months. 

The technical and the financial bids are to be 
submitted separately and the processing of the tenders 
will be based on this . 

Tenders should be superscribed “ Re- Tender for the 
Supply of a Hand held high accuracy GNSS receiver” 
with the No. and date and must be addressed to the 
Chief Hydrographer, Hydrographic Survey Wing , 
Thiruvananthapuram -695 001, so as to reach on or before 
11- 11 - 2013 upto 1 p . m . 

Late tenders will not be accepted . The tenders will be 
opened at 3 p .m . on the same day in the presence of 
such tenderers or their representatives who are present at 
that time. 

The tenderer should submit Earnest Money Deposit 
as per rule along with the tender in the form of a crossed 
DD in favour of the Chief Hydrographer, Hydrographic 
Survey Wing , payable at Thiruvananthapuram . 

Intending tenderers may obtain the requisite tender 
form on application to the undersigned. Application for 
the tender form should be accompanied by a cash 
remittance (not refundable ) of the cost of the tender form 
(DD /Cheques not acceptable ). Sale of tender form will be 
closed at 12 Noon on 11 - 11- 2013. The tender forms are 
not transferable . Those who want to get the tender form 
by post should also enclose a self-addressed envelop 
bearing postage stamp of 50 well in advance . 

The tenderers should enclose a Preliminary agreement 
in Kerala Stamp Paper worth X 100 and the required EMD 
for each tender. The tender without preliminary agreement 
and EMD will be rejected outright. The final acceptance of 
the tender rests entirely with the Government, who 
reserves the right to accept or reject any or all tenders 
received without assigning any reason thereof. All other 
conditions prevailing in Government Department are 
binding to this tender also . 


- (2 ) 


No. B1-1401 /2013/ HSW. 


7th October 2013. 


Sealed and competitive tenders are invited for the 
Supply of Hand held high accuracy GNSS receiver by the 
undersigned for and on behalf of the Governor of Kerala . 
- Re- Tender number and date _ B1- 1401/ 2013/ HSW., 
7 -10- 2013 . 


Supply of a Hand held high accuracy 


Description 
GNSS receiver . 


Quantity - Purchase of two numbers of hand held 
high accuracy GNSS receiver. 

PAC - 3 4 Lakh. 


E . M . D . — 1 % of the PAC . 


Cost of tender form : 


Original 7 800 + VAT (5 %). 

Duplicate X 400 + VAT ( 5 % ). 
Last date and time of tender - 11 - 11 - 2013 upto 
1 p . m . 


- (3) 


കേരള ഗവർണർക്കു വേണ്ടി തിരു വ ന അ പു രം -- ദർഘാസിന്റെ അംഗീകാരം സർക്കാർ തീരുമാനങ്ങൾക്ക് 
ഹൈഡോഗ്രാഫിക് സർവ്വേ വിഭാഗം ചീഫ് ഹൈഡ്രാഗ്രാഫർ വിധേയമായിരിക്കുന്നതും, ഏത് ദർഘാസും അംഗീകരിക്കു 
അദ്ദേഹത്തിന്റെ ആഫീസിൽ 11 -11 - 2013 , 1 മണി വരെ താഴെ ന്നതിനോ നിരസിക്കുന്നതിനോ താഴെ ഒപ്പിട്ടിരിക്കുന്ന ആൾക്ക് 
പറയുന്ന പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള പൂർണ്ണ അധികാരം ഉള്ള തു മാ യിരിക്കും. ഈ വകുപ്പിൽ 
മുദ്രവച്ച കവറുകളിൽ മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ നില നിൽക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
സ്വീകരിക്കുന്നതാണ്. നിശ്ചിത തീയതിക്കുശഷം ലഭിക്കുന്ന ബാധകമാണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ അന്നേദിവസം 
3 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെയോ അവർ അധികാര 
പ്പെ ടു ത്തിയ പതി നി ധി ക ളു ടേയോ സാന്നി ദ്ധ്യ ത്തിൽ - No . B1- 1406/2013/ HSW. 

7th October 2013. 
തുറക്കുന്നതാണ്. 

Sealed and competitive tenders are invited for the 
- പ്രവൃത്തിയുടെ പേര് രണ്ട് Hand held high accuracy Supply of Water Current Meter by the undersigned for 
GNSS receiver - ന്റെ വിതരണം. 

and on behalf of the Governor of Kerala . 
അടങ്കൽ തുക ? 4 ലക്ഷം. 

- Re- Tender No . and Date -- B1 - 1406 /2013/ HS W ., 

7-10 -2013 . 
നിരതദ്രവ്യം അടങ്കൽ തുകയുടെ 1 %. 
ദർഘാസ് പ്രമാണത്തിന്റെ വില . 

Description - - Supply of Water Current Meter . 
അസ്സൽ ? 800 + മൂ . വ . നി . @ 5 %. 

Quantity - One number. 
പകർപ്പ് { 400 + മൂ . വ . നി. @ 5 %. 

PAC - 3 3 Lakhs. 
- പ്രവൃത്തിയുടെ കാലാവധി- - പ്രവൃത്തിയുടെഉത്തരവ് കിട്ടി 

E .M .D . — 1 % of the PAC . 
കഴിഞ്ഞ് 30 ദിവസം. 

Cost of tender form : 
- ദർഘാസ് ( പമാ ണ ത്തിന്റെ വില രൊക്കം 

- Original - 3 600 + VAT ( 5 %). 
പണ മായി അപേക്ഷയോടൊപ്പം അടച്ചിരിക്കണം. ചീഫ് 
ഹെഡോഗ്രാഫറുടെ പേർക്കുള്ളതും തിരുവനന്തപുരത്ത് 

Duplicate X 300 + VAT (5 %). 
മാറാവുന്നതുമായി ക്വാട്ട് ചെയ്ത തുകയുടെ ഒരു ശതമാനം Last date and time of tender - 11-11- 2013 upto 1p. m . 
ഡിമാന്റ് ഡ്രാഫ്റ്റായി നിരതദ്രവ്യവും ? 100 - ന്റെ മുദ്രപത്രത്തി 

Detailed specification is available with the Office on 
ലുള്ള പ്രാഥമിക കരാറും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേ 
ണ്ടതാണ്. നിരതദ്രവ്യവും കരാറും ഇല്ലാത്ത ദർഘാസുകൾ 

all working days and along with the tender form . 
നിരസിക്കുന്നതാണ്. ആറു മാസത്തേയ്ക്ക് ടെണ്ടർ ഓഫർ The equipment should be guaranteed for one year 
സ്ഥിരമായിരിക്കുന്നതുമാണ്. 

from the date of supply. A security deposit of 5 % shall 
ദർഘാസ് ഫോറ ങ്ങളും മറ്റ് വിവ ര ങ്ങളും 

be retained with Government for one year and the entire 

maintenance shall be attended by the accepted tenderer (s) 
തിരുവനന്തപുരത്ത് തമ്പാനൂരുള്ള ചീഫ് ഹൈഡോഗ്രാഫറുടെ 
ആഫീസിൽ കിട്ടുന്നതും, 11- 11- 2013 -ാം തീയതി ഉച്ചയ്ക്ക് 12 

free of cost during the above period . 
മണി വരെയുള്ള എല്ലാ പ്രവൃത്തി ദിവ സ ങ്ങ ളിലും The equipment should be delivered within thirty 

ഫോറത്തിന്റെ വില രൊക്കം പണമായി ( ഡി. ഡി., ചെക്ക് days after receiving the order at the place specified by 
സ്വീകാര്യമല്ല ) അടച്ച് ( മടക്കി കൊടുക്കുന്നതല്ല ) രേഖാമൂലം the Chief Hydrographer, Hydrographic Survey Wing, 
അപേക്ഷിച്ചാൽ ലഭിക്കു ന്ന താ ണ്. ദർഘാസ് ഫോറങ്ങൾ Thiruvananthapuram . 

കൈമാറാവുന്നതല്ല. ദർഘാസ് ഫോറം തപാലിൽ ആവശ്യ 
മു ള്ള വർ സ്വന്തം വിലാസം എഴു തി യതും ? 50 സ്റ്റാമ്പ് 

The contractor should enclose documents with full 
ഒട്ടിച്ചതുമായ കവർ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

details pertaining to the supply of the same to any 

Government/ Semi- Government Organizations/Public Sector 
കരാറുകാരൻ ഇതേ ഉപകരണം ഏതെങ്കിലും സർക്കാർ / 

Undertakings along with the tender form . The amount 
അർദ്ധസർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകിയി 

quoted will be inclusive of all taxes and the firm period for 
ട്ടു ണ്ട ങ്കിൽ പ്രസ്തുത വിവ ര ങ്ങൾ ദർഘാസ് ( പമാ ണ 

the supply of the equipment must be for 6 months. 
ത്തോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

The technical and the financial bids are to be 
- ടെണ്ടർ സ്ഥിരപ്പെടുത്തി ലഭിക്കുന്ന കരാറുകാരൻ മേൽ 

submitted separately and the processing of the tenders 
ഉപകരണം 30 ദിവസത്തിനകം വിതരണം ചെയ്യേണ്ടതും ഒരു 

will be based on this . 
വർഷം ഉത്തര വാദം നൽകേണ്ടതുമാണ്. കൂടാതെ ടെണ്ടർ 
തുകയുടെ 5 % ജാമ്യനിക്ഷേപമായി നൽകേണ്ടതും ഉത്തരവാദ 

Tenders should be superscribed “ Re- Tender for the 
കാലഘട്ടത്തിലുണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ സൗജന്യമായി - Supply of Water Current Meter with the No . and date 
തീർത്തു തരേ ണ്ട തുമാ ണ് . മേൽ ഉപ ക രണം ചീഫ് and must be addressed to the Chief Hydrographer, 

ഹെഡാ ഗാ ഫർ പറയുന്ന സ്ഥലത്ത് വിത രണം Hydrographic Survey wing , Thiruvananthapuram -695 001 , 
ചെയ്യേണ്ടതാണ്. 

so as to reach on or before 11 - 11- 2013 upto 1 p . m . 


- 


Ti 


Late tenders will not be accepted . The tenders will be 
opened at 3 .30 p . m . on the same day in the presence 
of such tenderers or their representatives who are present 
at that time. 

The tenderer should submit Earnest Money Deposit 
as per rule along with the tender in the form of a crossed 
DD in favour of the Chief Hydrographer, Hydrographic 
Survey Wing , payable at Thiruvananthapuram . 

Intending tenderers may obtain the requisite tender 
form on application to the undersigned . Application for 
the tender form should be accompanied by a cash 
remittance (not refundable ) of the cost of the tender form 
(DD /Cheques not acceptable ). Sale of tender form will be 
closed at 12 Noon on 11- 11 - 2013. The tender forms are 
not transferable. Those who want to get the tender form 
by post should also enclose a self- addressed envelop 
bearing postage stamp of * 50 well in advance. 

The tenderers should enclose a Preliminary agreement 
in Kerala Stamp Paper worth ? 100 and the required EMD 
for each tender. The tender without preliminary agreement 
and EMD will be rejected outright. The final acceptance of 
the tender rests entirely with the Government, who 
reserves the right to accept or reject any or all tenders 
received without assigning any reason thereof. All other 
conditions prevailing in Government Department are 
binding to this tender also . 

കേരള ഗവർണർക്കു വേണ്ടി തിരു വ ന ന്ത പുരം 
ഹൈഡോഗ്രാഫിക് സർവ്വേ വിഭാഗം ചീഫ് ഹൈഡ്രോഗ്രാഫർ 
അദ്ദേഹത്തിന്റെ ആഫീസിൽ 11- 11- 2013 -ാം തീയതി 1 മണി 
വരെ താഴെ പറയുന്ന പ്രവൃത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ മൽസര സ്വഭാവമുള്ള 
ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത തീയതിക്കുശഷം 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 
അന്നേദിവസം 3.30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെയോ 
അ വർ അ ധി കാ ര പ്പെ ടു ത്തിയ പതി നി ധി ക ളു ടേയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

പ്രവൃത്തിയുടെ പേര് - ഒരു Water Current Meter - ന്റെ 
വിതരണം. 


ദർ ഘസ് ഫോറ ങ്ങളും മറ്റ് വി വ ര ങ്ങളും 
തിരു വ ന ന്ത പു രത്ത് തമ്പാ നൂ രിലുള്ള ചീഫ് ഹെഡാ 
ഗ്രാഫറുടെ ആഫീസിൽ കിട്ടുന്നതും, 11 - 11 - 2013 -ാം തീയതി 
ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള എല്ലാ പ്രവൃത്തിദിവസങ്ങളിലും 
ഫോറത്തിന്റെ വില രൊക്കം പണമായി ( ഡി . ഡി ., ചെക്ക് 
സ്വീകാര്യമല്ല ) അടച്ച് ( മടക്കി കൊടുക്കുന്നതല്ല ) രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്ന താ ണ്. ദർഘാസ് ഫോറങ്ങൾ 

കൈമാറാവുന്നതല്ല. ദർഘാസ് ഫോറം തപാലിൽ ആവശ്യ 
മു ള്ള വർ സ്വന്തം വിലാസം എഴു തിയതും ? 50 സ്റ്റാമ്പ് 
ഒട്ടിച്ചതുമായ കവർ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

- കരാറുകാരൻ ഇതേ ഉപകരണം ഏതെങ്കിലും സർക്കാർ/ 
അർദ്ധ സർക്കാർ | പൊതു മേ ഖല സ്ഥാപ ന ങ്ങ ൾക്ക് 
നൽകിയിട്ടുണ്ടെങ്കിൽ പ്രസ്തുത വിവരങ്ങൾ ദർഘാസ് പ്രമാണ 
- ത്തോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

ടെണ്ടർ സ്ഥിരപ്പെടുത്തി ലഭിക്കുന്ന കരാറുകാരൻ മേൽ 
ഉപകരണം 30 ദിവസത്തിനകം വിതരണം ചെയ്യേണ്ടതും, ഒരു 
വർഷം ഉത്തര വാദം നൽകേ ണ്ട താ ണ് . കൂടാതെ ടെണ്ടർ 
തുകയുടെ 5 % ജാമ്യനിക്ഷേപമായി നൽകേണ്ടതും ഉത്തരവാദ 
കാലഘട്ടത്തിലുണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ സൗജന്യമായി 
- തീർത്തു തരേ ണ്ട തുമാ ണ് . മേൽ ഉ പ ക രണം ചീഫ് 

ഹൈ ഡാ ഗാ ഫർ പറയുന്ന സ്ഥലത്ത് വിതരണം 
ചെയ്യേണ്ടതാണ്. 

ദർഘാസിന്റെ അംഗീകാരം സർക്കാർ തീരുമാനങ്ങൾക്ക് 
വിധേയമായിരിക്കുന്നതും, ഏത് ദർഘാസും അംഗീകരിക്കു 
ന്നതിനോ നിരസിക്കുന്നതിനോ താഴെ ഒപ്പിട്ടിരിക്കുന്ന ആൾക്ക് 
- പൂർണ്ണ അധികാരം ഉള്ള തു മാ യി രിക്കും. ഈ വകു പ്പിൽ 
നില നിൽക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഈ ദർഘാസിനും 
ബാധകമാണ്. 


Office of the Chief Hydrographer, 
Hydrographic Survey Wing , 
Thiruvananthapuram . 


( Sd.) 
Chief Hydrographer. 


അടങ്കൽ തുക ? 3 ലക്ഷം. 
നിരതദ്രവ്യം - അടങ്കൽ തുകയുടെ 1 %. 


ദർഘാസ് പ്രമാണത്തിന്റെ വില : 

അസ്സൽ ? 600 + മു . വ . നി. @ 5 %. 

പകർപ്പ് ? 300 + മു . വ . നി . @ 5 %. 
- പ്രവൃത്തിയുടെ കാലാവധി പ്രവൃത്തിയുടെ ഉത്തരവ് കിട്ടി 
കഴിഞ്ഞ് 30 ദിവസം. 


- ദർഘാസ് പ്രമാ ണ ത്തിന്റെ വില രൊക്കം പണമായി 
അപേക്ഷയോടൊപ്പം അടച്ചിരിക്കണം. ചീഫ് ഹൈഡാ 
ഗ്രാഫറുടെ പേർക്കുള്ളതും തിരുവനന്തപുരത്ത് മാറാവുന്നതുമായ 
ക്വാട്ട് ചെയ്ത തുകയുടെ ഒരു ശതമാനം ഡിമാന്റ് ഡ്രാഫ്റ്റായി 
നിര ത ദ വ്യവും ? 100 - ന്റെ മുദ്രപത്രത്തിലുള്ള പ്രാഥമിക 
കരാറും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിരത 
ദ്രവ്യവും കരാറും ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
ആറുമാസത്തേക്ക് ടെണ്ടർ ഓഫർ സ്ഥിരമായിരിക്കുന്നതാണ്. 


